Regn . No . KERBIL /2012/ 45073 
dated 5 - 9 - 2012 with RNI 

Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കര 


രള സർക 
NMENT OF 


രാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. II | 
വാല്യം 2 [ 


23rd July 2013 
2013 ജൂലൈ 23 
1st Sravana 1935 
1935 ശ്രാവണം 1 


3 ) 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


- 

PART III 
Commissionerate of Land Revenue 


KOTTAYAM DISTRICT 

ലേലത്തിൽ പങ്കെടുക്കുന്നവർ ? 1,000 നിരതദ്രവ്യം കെട്ടി 

വയ്ക്കേണ്ടതും, ലേലം പിടിക്കുന്ന ആൾ മൊത്തം തുകയുടെ 
ലേല പരസ്യം 

1/ 3 ഭാഗവും, മുഴു വൻ തുകയുടെ വില്പന നികുതിയും 
നമ്പർ സി - 282 / 2011. 

2013 ജൂൺ 29. 

അപ്പോൾ തന്നെ അട യ്ക്കേ ണ്ടതും ബാക്കി തുക ലേലം 

സ്ഥിരപ്പെടുത്തുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം അടച്ച് 
- കാഞ്ഞിരപ്പള്ളി താ ലൂ ക്കിൽ മണിമല വില്ലേ ജിൽ 

രസീത് വാങ്ങേണ്ടതും, ലേലം സ്ഥിരപ്പെടുത്തിയതിന് ശേഷം 
ബ്ലോക്ക് നമ്പർ 20 - ൽ റീസർവെ 110 / 2 - ൽപ്പെട്ട റോഡ് 

ടി തടി നീക്കം ചെയ്യേണ്ടതുമാണ്. ടി ലേലം മറ്റ് സർക്കാർ 
പുറമ്പോക്കിൽ നിന്നിരുന്ന 8 തേക്ക് മരങ്ങൾ മുറിച്ച് മാറ്റിയത് 

ലേലത്തിന്റെ നിബന്ധനകൾക്ക് വിധേയമായിരിക്കും. കൂടുതൽ 
കാഞ്ഞിരപ്പള്ളി താലൂക്കാഫീസ് കോമ്പൗണ്ടിൽ സൂക്ഷിച്ചു 

വിവരങ്ങൾ കോട്ടയം റവ ന്യൂ ഡി വിഷണിൽ ആഫീസ്, 
വരുന്നു . ഫോറസ്റ്റ് ഡിപ്പാർട്ടുമെന്റിൽ നിന്ന് ? 19 , 260 വില 

കോട്ടയം താലൂ ക്കാ ഫീസ്, മണിമല വില്ലേ ജാ ഫീസ് 
നിശ്ചയിച്ച് നൽകിയതിന്റെ അടിസ്ഥാനത്തിലും, തടികൾ ദ്രവിച്ച് 

എന്നിവിടങ്ങളിൽ നിന്ന് അറിയാവുന്നതാണ്. 
തുട ങ്ങിയ സാഹചര്യത്തിലും ടി തടികൾ 30 - 7 - 2013 - ന് 
ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് മണിമല വില്ലേജാഫീസിൽ വച്ച് റവന്യൂ ഡിവിഷണൽ ആഫീസ്, 

( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ആഫീസറോ, അദ്ദേഹം അധികാരപ്പെടു - മിനി സിവിൽ സ്റ്റേഷൻ, റവന്യൂ ഡിവിഷണൽ ആഫീസർ. 
ത്തുന്ന ഉദ്യോഗസ്ഥനോ പരസ്യലേലത്തിൽ വിൽക്കുന്നതാണ്. കോട്ടയം. 


